Kerala Gazette No. 40 dated 7th October 2008 . 
PART II 


l 


" 


ക 


GOVERN 


യ സാം 


VMENT OF 
मन्यव व 


OF KERALA 


സ 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


വിജ്ഞാപനം 


നമ്പർ 3731/ ലെജിൻ. 3/ 08 / ലെജി. 


തിരുവനന്തപുരം, 2008 സെപ്റ്റംബർ 30. 


കേരള നിയമ സഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച് 
ചട്ട ങ്ങ ളു ടെ 69 -ാം ചട്ട പ്രകാരം, 2008 - ലെ കേരള വനം ( ഭേ ദ ഗ തി ) ബിൽ, 
ഉദ്ദേ ശ കാ ര ണ ങ്ങ ളുടെ വിവ ര ണ ത്തോടും ധന കാര്യ മെമ്മോ റാ ണ്ട ത്തോടും 
ഏൽപ്പിച്ചു കൊടു ക്ക പ്പെട്ട നിയമ നിർമ്മാ ണാ ധികാരം സംബ ന്ധിച്ച മെമ്മോറാ 
ണ്ടത്തോടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോ . എൻ. കെ . ജയകുമാർ, 


സെക്രട്ടറി. 


G . 790 /DTP . 


പന്ത്രണ്ടാം കേരള നിയമസഭ 


ബിൽ നമ്പർ 200 


2008 - ലെ കേരള വനം ( ഭേദഗതി) ബിൽ 


1961- ലെ കേരള വനം ആക്റ്റ് വീണ്ടും ( ഭേദഗതി) ചെയ്യുന്നതിനുള്ള 


ഒരു 


ബിൽ 


പീഠിക . - 1961- ലെ കേരള വനം ആക്റ്റ് ഇതിനു ശേഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കയാൽ ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ അൻപത്തിയൊൻപതാം സംവത്സരത്തിൽ താഴെപ്പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു: 


ആക്റ്റിന് 2008 - ലെ 


- 1. ചു രു ക്ക പേരും പാരം ഭവും. - ( 1) ഈ 
കേരള വനം ( ഭേദഗതി) ആക്ട്എന്ന് പേര് പറയാം. 


- (2 ) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


- 2. VIഎ എന്ന പുതിയ അദ്ധ്യായം കൂട്ടിച്ചേർക്കൽ. 1961 - ലെ കേരള വനം 
ആക്റ്റിൽ (1962- ലെ 4) VI -ാം അദ്ധ്യായത്തിനുശേഷം താഴെപ്പറയുന്ന അദ്ധ്യായം കൂട്ടി 
ചേർക്കേണ്ടതാണ്, അതായത്: 


“അദ്ധ്യായം VIഎ 


| ചന്ദനമരത്തെ സംബന്ധിച്ച വ്യവസ്ഥകൾ 


- 47 എ . നിർവ്വചന ങ്ങൾ. ഈ അദ്ധ്യാ യ ത്തിൽ സന്ദർഭം മറ്റു വി ധ ത്തിൽ 
ആവശ്യപ്പെടാത്തപക്ഷം, - 
( എ ) “ ച ന്ദ ന ത്തടി എന്നാൽ ചന്ദന (സന്റാലം ആൽബം) മര ത്തിന്റെ 

ഏതെങ്കിലും ഭാഗം എന്നർത്ഥമാകുന്നതും അതിൽ അതിന്റെ തൊലി, 
ഇലകൾ, വേരുകൾ, കാതൽത്തടി ഉള്ളതും, അല്ലാത്തതും, വേരുകൾ, 
കുറ്റികൾ, കഷണങ്ങൾ ( അറുത്തതോ മറ്റു വിധത്തിലോ) , ചെറിയ 
തുണ്ടുകൾ ( നിറം കൊടുത്തതോ അല്ലാത്തതോ കൂടാതെ മറ്റു വസ്തുക്ക 
ളുമായി കൂട്ടിച്ചേർത്തതോ അല്ലാത്തതോ) എന്നിവയുടെ രൂപത്തിലും 
അറക്കപ്പൊടി, തേയ്മാനം പറ്റിയ തടി, ചീവ് പാളികൾ അല്ലെങ്കിൽ 
പൾപ്പ് എന്നിവ ഉൾപ്പെട്ടതുമാകുന്നു ; 


( ബി) “ പ്രാധികാരം ചെയ്ത ഉദ്യോഗസ്ഥൻ എന്നാൽ പ്രിൻസിപ്പൽ മുഖ്യ 

വനപാലകനോ അല്ലെങ്കിൽ ഈ അദ്ധ്യായത്തിന്റെ ആവശ്യത്തിലേക്കായി 
സർക്കാർ ( പാധി കാരം ചെയ്ത മറ്റേ തെ ങ്കിലും ഉദ്യോഗസ്ഥനോ 

എന്നർത്ഥമാകുന്നു ; 
( സി) “ നിർണ്ണയിക്കപ്പെട്ട് എന്നാൽ ഈ ആക്റ്റിൻ കീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള 

- ചട്ടങ്ങളാൽ നിർണ്ണയിക്കപ്പെട്ട എന്നർത്ഥമാകുന്നു ; 


47 ബി. ചന്ദനമരങ്ങൾ മുറിക്കുന്നതിനും വിൽക്കുന്നതിനും ഉള്ള നിയന്ത്രണം. 
(1) തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും 
കോടതിയുടെ ഏതെങ്കിലും വിധിന്യായത്തിലോ ഡിക്രിയിലോ ഉത്തരവിലോ എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും ഒരു തോട്ടം ഉൾപ്പെടെയുള്ള ഭൂമിയുടെ ഏതൊരു ഉടമസ്ഥനോ, 
അയാളുടെ കീഴിൽ അവകാശം ഉന്നയിക്കുന്ന ആളോ അല്ലെങ്കിൽ മറ്റ് ഏതൊരു ആളോ 
പ്രാധികാരം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥന്റെ രേഖാമൂലമുള്ള മുൻകൂർ അനുമതി ഇല്ലാതെ 
അയാളുടെ കൈവശത്തിലോ അല്ലെങ്കിൽ ഉടമസ്ഥതയിലോ ഉള്ള ഭൂമിയിൽ നിന്നും 
യാതൊരു ചന്ദ ന മ രവും മുറിക്കാനോ, പിഴുതെടുക്കാനോ, നീക്കം ചെയ്യാനോ, 
വിൽക്കാനോ പാടുള്ളതല്ല. 

- (2) മരം ഉണങ്ങിപ്പോയതാണെങ്കിലോ അല്ലെങ്കിൽ കാറ്റിൽ വീണതാണെങ്കിലോ 
അല്ലെങ്കിൽ ജീവനും സ്വത്തിനും അപകടകാരണമെങ്കിലോ അല്ലെങ്കിൽ ആ മരം 
നിൽക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥന്തന്റെ സ്വന്തം ഉപയോഗത്തിനായി ഒരു കെട്ടിടം 
പണിയുന്നതിനായി ആ പ്രദേശം വൃത്തിയാക്കുന്നതിലേക്കായി കഴിയുന്ന തരത്തിൽ 
മരം മുറിക്കു ന്ന തി നാ ണെ ങ്കിലോ (1) -ാം ഉപ വകുപ്പ് പ്രകാരമുള്ള അനു വാദം 
നിഷേധിക്കുവാൻ പാടുള്ളതല്ല. 

(3) ചന്ദനമരം ഉണങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ (1)-ാം ഉപവകുപ്പ് പ്രകാരമുള്ള 
അ നു വാദം ലഭിച്ചതോ ആയ ചന്ദ ന മ ര ത്തിന്റെ ഉട മ സ്ഥൻ രേഖാമൂലം 
അപേക്ഷിച്ചിരിക്കുന്നിടത്ത്, പാധികാരം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥന് നിർണ്ണയിക്ക 
പ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ അത്തരം മരം മുറിക്കുകയും, മാറ്റുകയും, 
വിൽക്കുകയും ചെയ്യാനിടയാക്കാവുന്നതാണ്. 


- 47 സി. ചന്ദനത്തടിയും, ചന്ദനത്തെലവും കൈവശം വയ്ക്കുന്നതിനും പരിവഹണം 
നടത്തുന്നതിനും ഉള്ള നിരോധനം. (1) തത്സമയം പ്രാബല്യത്തിലുള്ളഏതെങ്കിലും 
നിയമത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെ ഏതെങ്കിലും വിധിന്യായത്തിലോ 
ഡികിയിലോ ഉത്തരവിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും യാതൊരാളും, 

(i) ഒരു കിലോ ഗാ മിൽ കവിഞ്ഞ അള വി ലു ള്ള ചന്ദ ന ത്തടി 
കൈവശം വയ്ക്കാനോ; അല്ലെങ്കിൽ 


( ii ) നൂറു ഗാ മിൽ കവിഞ്ഞ അളവിലുള്ള ചന്ദ ന ത്തലം കൈവശം 
വയ്ക്കുവാനോ, 


പാടുള്ളതല്ല : 

- എന്നാൽ പ്രാധികാരം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥന് നിർണ്ണയിക്കപ്പെടാവുന്ന ഫീസ് 
നൽകുന്നതിൻമേലും, അങ്ങനെയുള്ള രീതിയിലും അങ്ങനെയുള്ള പരിമിതികൾക്കും 
ഉപാധികൾക്കും വിധേയമായി മതസ്ഥാപനങ്ങൾക്കും, ശില്പകാരന്മാർക്കും, നാട്ടു 
മരുന്നിന്റെ ലൈസൻസുള്ള നിർമ്മാതാക്കൾക്കും, രജിസ്റ്റർ ചെയ്തിട്ടുള്ള വൈദ്യന്മാർക്കും 
അല്ലെങ്കിൽ സർക്കാരിന്റെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള ഏകാംഗയോഗ 
ങ്ങൾക്കോ, സംഘങ്ങൾക്കോ അവരുടെഉത്തമ വിശ്വാസത്തോടെയുള്ള ആവശ്യങ്ങൾക്കു 
വേണ്ടി ഒരു കിലോഗ്രാമിൽ കവിഞ്ഞ ചന്ദനത്തടി കൈവശം വയ്ക്കു ന്ന തിനോ 
പരിവഹണം നടത്തുന്നതിനോ ലൈസൻസ് നൽകാവുന്നതാണ്: 


എന്നുമാത്രമല്ല പ്രാധികാരം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥന് നിർണ്ണയിക്കപ്പെടാവുന്ന 
ഫീസ് നൽ കു ന്ന തിൻ മേ ലും , അ ങ്ങ നെ യുള്ള രീതി യിലും, അ ങ്ങ നെ യുള്ള 
പരിമിതികൾക്കും, ഉപാധികൾക്കും വിധേയമായി ചന്ദനത്തലം ഒരു അത്യാവശ്യ 
ചേരുവയായുള്ള സൗന്ദര്യ വർദ്ധക വസ്തുക്കളുടേയും, ഔഷധങ്ങളുടേയും, മറ്റു 
വസ്തുക്കളുടേയും നിർമ്മാതാക്കൾക്ക് അവരുടെ ഉത്തമ വിശ്വാസത്തോടെയുള്ള 
ആ വ ശ്യ ങ്ങൾക്കു വേണ്ടി നൂറു ഗാമിൽ കവിഞ്ഞ ചന്ദ ന ത്തലം കൈവശം 
വയ്ക്കുന്നതിനും പരിവഹണം നടത്തുന്നതിനും ലൈസൻസ് നൽകാവുന്നതാണ്. 


- (2 ) തൽസമയം പ്രാബല്യത്തിലുള്ളഏതെങ്കിലും നിയമത്തിലോ ഏതെങ്കിലും 
കോടതിയുടെ ഏതെങ്കിലും വിധി ന്യായത്തിലോ, ഡികിയിലോ, ഉത്ത ര വിലോ 
എന്തുതന്നെ അടങ്ങിയിരുന്നാലും, സർക്കാരൊഴികെ യാതൊരാൾക്കും മില്ലുകളിൽ 
ചന്ദനത്തടി ചെറുകഷണങ്ങളാക്കാനോ, ചെറുകഷണങ്ങളാക്കുന്നതിന് ശ്രമിക്കുകയോ മറ്റ് 
യന്തം മുഖേന ചന്ദ ന ത്ത ടി യിൽ നിന്നും തെലം ഉൽപ്പാ ദി പ്പി ക്കാ നോ , 
വാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ തൈലം ഉൽപ്പാദിപ്പിക്കുന്നതിനോ, വാറ്റിയെടുക്കുന്നതിനോ 
ശ്രമിക്കുകയോ അല്ലെങ്കിൽ ചന്ദനത്തടിയിൽ നിന്നും വേർതിരിച്ചെടുത്ത തൈലം വീണ്ടും 
വാറ്റാനോ സ്പടംചെയ്യാനോ അല്ലെങ്കിൽ വിൽക്കാനോ പാടുള്ളതല്ല. 

( 3) ലൈസൻസ് കൈവശമുള്ള ആൾ ഈ അദ്ധ്യായത്തിലെ ഏതെങ്കിലും 
വ്യ വ സ്ഥ ക ളോ അ തിൻ കീഴിൽ ഉണ്ടാ ക്കി യിട്ടുള്ള ചട്ടങ്ങളോ അല്ലെങ്കിൽ 
ലൈസൻസിലെ നിബന്ധനകളും ഉപാധികളും ലംഘിച്ചെന്നോഅല്ലെങ്കിൽ പാലിക്കുന്ന 
തിൽ പരാജയപ്പെട്ടെന്നോ പ്രാധികാരം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥന് ബോദ്ധ്യപ്പെടുന്നപക്ഷം 

കൈവശക്കാരന് പറയാനുള്ളത് കേൾക്കാൻ ഒരു അവസരം നൽകിയതിനുശേഷം (1) -ാം 
ഉപവകുപ്പ് പ്രകാരം നൽകപ്പെട്ട ലൈസൻസ് റദ്ദാക്കുകയോ അല്ലെങ്കിൽ സസ്പെന്റ് 
ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. 


(4) ഈ വകുപ്പ് പ്രകാരമുള്ള ഒരു ലൈസൻസ് നൽകുന്നതിനോ, പുതുക്കുന്ന 
തിനോ അല്ലെങ്കിൽ റദ്ദാക്കുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ലൈസൻസ് 
സ്പെന്റ് ചെയ്യു ന്ന തിനോ വിസ മ്മ തിച്ചു കൊണ്ടുള്ള പ്രാധികാരം ചെയ്യപ്പെട്ട 
ഉദ്യോഗസ്ഥന്റെ തീരുമാനത്താൽ സങ്കടം അനുഭവിക്കുന്ന ഏതൊരാൾക്കും, നിർണ്ണയിക്ക 
പ്പെടാവുന്ന അത്തരം സമയത്തിനുള്ളിൽ, സർക്കാരിന് അപ്പീൽ സമർപ്പിക്കാവുന്നതും 
സർക്കാ രിന് യുക്ത മെന്നു തോന്നുന്ന അങ്ങ നെ യുള്ള ഉത്ത ര വു കൾ 
പുറപ്പെടുവിക്കാവുന്നതുമാണ്. 


- 47 ഡി. ചന്ദനത്തടിയുടെയും ചന്ദനത്തലത്തിന്റെയും സ്റ്റോക്ക് മുതലായവയുടെ 
പ്രഖ്യാപനം. ഈ ആക്റ്റിന്റെ പ്രാരംഭ തീയതി മുതൽ ഒരു കിലോഗ്രാമിൽ കൂടുതൽ 
അളവ് ചന്ദനത്തടിയോ നൂറു ഗ്രാമിൽ കൂടുതൽ അളവ് ചന്ദനത്തെലമോ കൈവശം 
വച്ചിട്ടുള്ളഓരോ ആളും, അങ്ങനെയുള്ള തീയതി മുതൽ മുപ്പതുദിവസത്തിനകം, 
നിർണ്ണയിക്കപ്പെടാവുന്ന രീതിയിൽ പ്രാധികാരം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥന്, അങ്ങനെയുള്ള 
അളവ് ചന്ദ ന ത്ത ടിയും ചന്ദ ന ത്ത ല വും പഖ്യാ പി ക്കേ ണ്ട തും മടക്കി 
ഏല്പിക്കേണ്ടതുമാണ്: 

- എന്നാൽ പ്രാധികാരം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന് യുക്തമെന്ന് 
തോന്നുന്ന അങ്ങനെയുള്ളഅന്വേഷണം നടത്തിയതിനുശേഷം, 47 സി വകുപ്പ് (1) -ാം 
ഉപ വകുപ്പിലെ വ്യവ സ്ഥ കൾക്ക് വിധേ യ മാ യി , അങ്ങനെയുള്ള ആളുകൾക്ക്, 
ചന്ദനത്തടിയോ അല്ലെങ്കിൽ ചന്ദനത്തലമോ കൈവശം വയ്ക്കുന്നതിന് ലൈസൻസ് 
നൽകാവുന്നതാണ്. 


47 ഇ . പ്രാധികാരം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ നൽകേണ്ടതായ വില . - 47 ബി വകുപ്പ് 
പ്രകാരം ഏതെങ്കിലും അളവ് ചന്ദനത്തടി നൽകുകയോ, അല്ലെങ്കിൽ 47 ഡി വകുപ്പ് 
പകാരം ഏ തെ ങ്കിലും അളവ് ചന്ദ ന ത്ത ടി യോ , ചന്ദ ന ത്ത ലമോ മടക്കി 
ഏല്പ്പിക്കുകയോ ചെയ്യുന്നിടത്ത്, സർക്കാർ കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന 
അങ്ങനെയുള്ള നിരക്കുകളിൽ, പ്രാധികാരം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ അതിന്റെ 
വില നൽകേണ്ടതാണ്. 


-- 47 എഫ്. ചന്ദ ന ത്തടി യും , ചന്ദ ന ത്ത ലവും വാങ്ങു ക , വില് ക 
മുതലായവയ്ക്കുള്ള നിയന്ത്രണം. (1) യാതൊരാളും, സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ 
പാധികാരം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്നല്ലാതെ ചന്ദനത്തെലമോചന്ദനത്തടിയോ 
വാങ്ങുവാനോ, സ്വീകരിക്കുവാനോ അല്ലെങ്കിൽ ആർജ്ജിക്കുവാനോ പാടുള്ളതല്ല . 

- (2 ) ലൈസൻസുള്ള യാതൊരാളും, ഈ അദ്ധ്യായപ്രകാരം, ലൈസൻസിൽ 
അനുവദിച്ചിട്ടുള്ള വ്യവസ്ഥകൾക്കനുസൃതമായല്ലാതെ , ചന്ദനത്തടിയോ, ചന്ദനത്തലമോ 
അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലോ, സൂക്ഷിപ്പിലോ, കൈവശത്തിലോ വയ്ക്കുകയോ 
അല്ലെങ്കിൽ ആർജ്ജിക്കുകയോ, സ്വീകരിക്കുകയോ വിൽക്കുകയോ അല്ലെങ്കിൽ 
വില്പനയ്ക്ക് വയ്ക്കുകയോ അല്ലെങ്കിൽ സംസ്കരിക്കുകയോ അല്ലെങ്കിൽ പരിവഹണം 
ചെയ്യുകയോ ചെയ്യാൻ പാടുള്ളതല്ല. 


47 ജി . ചന്ദനത്തടിയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്കുള്ള ശിക്ഷ . (1) ഒരു ചന്ദന 
മരമോ അല്ലെങ്കിൽ ചന്ദന മരത്തിന്റെ ഏതെങ്കിലും ഭാഗമോ നീക്കം ചെയ്യുകയോ 
അല്ലെങ്കിൽ പിഴുതെടുക്കുകയോ, വെട്ടുകയോ ചെയ്യുന്ന ഏതെങ്കിലും വനവുമായി 
ബന്ധപ്പെട്ട കുറ്റത്തിന്റെ സംഗതിയിൽ, കുറ്റം ചെയ്ത ആളിനെ കുറ്റസ്ഥാപനത്തിൻമേൽ, 
മൂന്ന് വർഷത്തിൽ കുറയാത്തതും എന്നാൽ ഏഴ് വർഷം വരെയാകാവുന്നതുമായ 
കാലയളവിലേക്കുള്ള തട വും , പതിനായിരം രൂപയിൽ കുറയാത്തതും എന്നാൽ 
ഇരുപത്തയ്യായിരം രൂപവരെയാകാവുന്നതുമായ പിഴയും നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ്: 


എന്നാൽ രണ്ടാമത്തേയോ അല്ലെങ്കിൽ പിന്നീടുള്ളതോ ആയ ഒരു കുറ്റത്തിന്റെ 
സംഗതിയിൽ, തടവ് അഞ്ച് വർഷക്കാലയളവിൽ കുറയാൻ പാടില്ലാത്തതും, പിഴ 
ഇരുപതിനായിരം രൂപയിൽ കുറയാൻ പാടില്ലാത്തതുമാണ്. 


- (2 ) 47 സി വകുപ്പിന്റെ (2 ) -ാം ഉപവകുപ്പിലെയും (1) -ാം ഉപവകുപ്പിലെയും 
വ്യവസ്ഥകൾ ലംഘിക്കുന്നത് ആരായാലും കുറ്റസ്ഥാപനത്തിന്മേൽ, മൂന്ന് വർഷത്തിൽ 
കുറയാത്തതും എന്നാൽ ഏഴ് വർഷം വരെയാകാവുന്നതുമായ കാലയളവിലേക്കുള്ള 
തടവും, ഇരുപത്തയ്യായിരം രൂപയിൽ കുറയാത്തതുംഎന്നാൽ ഒരു ലക്ഷം രൂപ വരെയാകാ 
വുന്നതുമായ പിഴയും നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ്: 


ലക്ഷം 


വരെയാകാ 


എന്നാൽ രണ്ടാമത്തേയോ അല്ലെങ്കിൽ പിന്നീടുള്ളതോ ആയ കുറ്റത്തിന്റെ 
സംഗതിയിൽ, തടവ് അഞ്ച് വർഷക്കാലയളവിൽ കുറയാൻ പാടില്ലാത്തതും, പിഴ 
അൻപതിനായിരം രൂപയിൽ കുറയാൻ പാടില്ലാത്തതുമാണ്. 


( 3 ) 47 എഫ് വകു പ്പി ലെ യും 47 ഡി വകു പ്പി ലെ യും വ്യവ സ്ഥ കൾ 
ലംഘിക്കുന്നത് ആരായാലും, കുറ്റസ്ഥാപനത്തിന്മേൽ, മൂന്ന് വർഷത്തിൽ കുറയാത്തതും 
എന്നാൽ ഏഴ് വർഷം വരെ യാ കാ വു ന്ന തു മായ കാലയളവിലേക്കുള്ള തട വും , 
ഇരുപത്തയ്യായിരം രൂപയിൽ കുറയാത്തതും എന്നാൽ ഒരു ലക്ഷം രൂപ വരെയാകാവുന്ന 
തുമായ പിഴയും നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ്: 


എന്നാൽ രണ്ടാമത്തേയോ അല്ലെങ്കിൽ പിന്നീടുള്ളതോ ആയ ഒരു കുറ്റത്തിന്റെ 
സംഗതിയിൽ, തടവ് അഞ്ച് വർഷക്കാലയളവിൽ കുറയാൻ പാടില്ലാത്തതും, പിഴ 
അൻപതിനായിരം രൂപയിൽ കുറയാൻ പാടില്ലാത്തതുമാണ്. 


47 എച്ച്. ചന്ദനത്തടി, ചന്ദനത്തലം മുതലാ യ വയുടെ പിടിച്ചെടുക്കലും 
കണ്ടു കെട്ടലും. - തത്സമയം പ്രാബല്യ ത്തിലുള്ള ഏതെങ്കിലും നിയ മ ത്തി ലോ , 
ഏതെങ്കിലും കോടതിയുടെ ഏതെങ്കിലും വിധിന്യായത്തിലോ, ഡിക്രിയിലോ, അല്ലെങ്കിൽ 
ഉത്ത ര വിലോ എന്തു തന്നെ അട ങ്ങി യി രു ന്നാലും ഏതെങ്കിലും ചന്ദ ന ത്തടിയെ 
സംബന്ധിച്ച് ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നിടത്ത് ചന്ദനത്തലത്തിന്റെ 
നിർമ്മാണത്തിനോ, സ്വേദനത്തിനോ അല്ലെങ്കിൽ ചന്ദനത്തടിയുടേയോ ചന്ദനത്തെല 
ത്തിന്റെയോ വില്പന പ്രക്രിയയ്ക്കോ ഉപയോഗിക്കുന്ന ചന്ദനത്തടി, ചന്ദനത്തലം, 
മില്ല്, ഡിസ്റ്റിലിംഗ് യൂണിറ്റ്, ബോയിലർ പ്ലാന്റ്, ഉപകരണങ്ങൾ, കയറുകൾ, ചെയിനുകൾ, 
ജലയാനങ്ങൾ, വാഹനങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും യന്ത്രങ്ങൾ 52 -ാം വകുപ്പ് 
പ്രകാരം അവ പിടിച്ചെടുക്കലിന് വിധേയമായിരിക്കുന്നതും അവയുടെ പിടിച്ചെടുക്കലും 
കണ്ടുകെട്ടലും 61 എ , 61 ബി, 61 സി , 61 ഡി , 61 ഇ , 61 എഫ് എന്നീ വകുപ്പുകളുടെ 
വ്യവസ്ഥകൾക്ക് ആവശ്യമുള്ള മാറ്റങ്ങളോടെ ബാധകമാക്കേണ്ടതുമാണ്. 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 


നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വില പ്പെട്ട മര ങ്ങ ളി ലൊന്നാണ് ചന്ദ ന മ രം . 
ഭാരതത്തിന്റെ പാരിസ്ഥിതികവും, സാംസ്കാരികവും, ആത്മീയവുമായ പൈതൃകത്തിൽ 
ഇത് പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്നു . സുഗന്ധമുള്ള ചന്ദനത്തെലം നൽകുന്ന 
തായ്ത്തടിയിലെ കാതലിനും വേരിനും വേണ്ടിയാണ് അത് പ്രധാനമായും ചൂഷണം 
ചെയ്യപ്പെടുന്നത്. ലോകത്തിലെ ചന്ദനത്തലത്തിന്റെ ഉല്പാദനത്തിൽ 99 ശതമാന 
ത്തോളം ഇന്ത്യയിലാണെന്ന് കണക്കാക്കപ്പെടുന്നു . 


കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ മറയൂരിൽ 63 ചതുരശ്ര കിലോമീറ്റർ വരുന്ന 
ചെറിയ പ്രദേശത്താണ് ചന്ദനമരം വളരുന്നത്. ഈ പ്രദേശത്തിലെ 15 ചതുരശ്ര കിലോ 
മീറ്റർ മാത്രമേ “ സാൻഡൽ റിസർവ് ആയി വിജ്ഞാപനം ചെയ്തിട്ടുള്ളു. അത്യപൂർവ്വവും, 
അമൂല്യസമ്പത്തുമായ ചന്ദനമരം കള്ളക്കടത്തുമൂലം, നമ്മുടെ സംസ്ഥാനത്ത് നിന്നും 
ശൂന്യമായിക്കൊണ്ടിരിക്കുന്നു. ഭൗതികമായ പ്രത്യേകതകൾ കൊണ്ട് ചന്ദനത്തടിയെ പല 
രൂപത്തിൽ കൊണ്ടുപോയി കള്ളക്കടത്തു നടത്തുന്നതിന് വളരെ സൗകര്യപ്രദമായ ഒരു 
കയവസ്തു വാ ണ് . അന്തർദ്ദേശീയ വിപണിയിൽ ചന്ദനത്തലം വളരെയധികം 
ആവശ്യമുള്ള ഒന്നാണ്. 2001 - 04 കാലയളവിൽ സംസ്ഥാനത്ത് ചന്ദനക്കള്ളക്കടത്തു 
വളരെയധികം വർദ്ധിക്കുകയും അത് സാമൂഹ്യ സാമ്പത്തിക വിപത്തായതിനു പുറമെ 
ആ ഇനത്തിന്റെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയായി തീരുകയും ചെയ്തു . 2005 
ഫെബ്രുവരി വരെ സംസ്ഥാനത്തു പ്രവർത്തിച്ചിരുന്ന 23 അനധികൃത ചന്ദനത്തടി 
ഫാക്ടറികൾ 9 - 2 - 2005 - ലെ സർക്കാർ ഉത്തരവ് ( എം . എസ്.) നമ്പർ 17 / 2005/ വനവും 
വന്യജീവിയും വകുപ്പ് പ്രകാരം അടച്ചുപൂട്ടാൻ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു . 

ലൈസൻസില്ലാത്ത ചന്ദനത്തല ഫാക്ടറികളുടെ നില നിൽപ്പ് സംസ്ഥാനത്ത് 
ചന്ദനക്കള്ളക്കടത്ത് നടത്തുന്നതിന് ഗണ്യമായ പങ്കു വഹിച്ചിട്ടുണ്ട്. ആയതിനാൽ 
അപകടം നേരിടുന്ന ചന്ദന സമ്പത്തിനെ സംരക്ഷിക്കുന്നതിനും ചന്ദനത്തടിയെ 
വരുംകാലത്തേക്കു പരിരക്ഷിക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണെന്ന് സർക്കാർ 
കരുതുന്നു . 


ഇപ്പോൾ, 1961 - ലെ കേരള വനം ആക്റ്റിൽ ( 1962 - ലെ 4 ) ചന്ദനമരം സംരക്ഷിക്കു 
ന്നതിന് പ്രത്യേകം വ്യവസ്ഥയില്ല . വാസ്തവത്തിൽ ചന്ദനമരത്തിന് മറ്റേതെങ്കിലും തടി 
അല്ലെങ്കിൽ വിറകിന്റെ അതേ സ്ഥാനവും, തടിക്കും/ വിറകിനും വേണ്ടിയുള്ളഅതേ 
ശിക്ഷാ വ്യവസ്ഥകളുമാണുള്ളത്. കൂടാതെ ചന്ദനത്തടിയുടെ കൈവശം വയ്ക്കൽ, 
വ്യാപാരം, സ്വദനം എന്നിവയെ സംബന്ധിച്ച് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല. 
അതിനാൽ, ചന്ദനമരത്തിന്റെ കള്ളക്കടത്തും, സംഭരണവും, കടത്തും സംബന്ധിച്ച് 
കുറ്റങ്ങൾക്ക് കഠിനശിക്ഷ നൽകണമെന്ന വ്യവസ്ഥകൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് 
1961- ലെ കേരള വനം ആക്റ്റ് ഭേദഗതി ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നു . 

മേൽപ്പറഞ്ഞ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ടം 


47 ബി ഖണ്ഡത്തിന്റെ (3 ) -ാം ഉപഖണ്ഡപ്രകാരം, ഉണങ്ങിയ ഒരു ചന്ദനമരത്തി 
ന്റെയോ അല്ലെങ്കിൽ ( 1) -ാം ഉപഖണ്ഡപ്രകാരം അനുവാദം വാങ്ങിച്ച ഉടമസ്ഥൻ 
പ്രാധികാരം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥന് രേഖാമൂലം ഒരു അപേക്ഷ നൽകിയാൽ അയാൾ 
അങ്ങനെയുള്ള മരം മുറിപ്പിക്കുകയും, നീക്കം ചെയ്യുകയും വിൽപ്പന നടത്തുകയും 
ചെയ്യേണ്ടതും 47 ഇ വകുപ്പിൽ നിർണ്ണയിക്കപ്പെട്ട പ്രകാരം അതിന് ഉള്ള വില നൽകേണ്ട 
തുമാണ്. മേല്പറഞ്ഞ കണക്കിൽ പ്രതിവർഷം 50 ലക്ഷം രൂപയുടെ ചെലവ് പ്രതീക്ഷി 
ക്കുന്നു . 

- 47 ഇ ഖണ്ഡപ്രകാരം, 47 ഡി ഖണ്ഡത്തിൻകീഴിൽ അനുവദിച്ചിരിക്കുന്ന അളവിൽ 
കൂടുതലുള്ള ചന്ദനത്തടി/ ചന്ദനത്തലം മടക്കി ഏൽപ്പിക്കുമ്പോൾ പ്രാധികാരം 
ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ അതിന് വില നൽകേണ്ടതാണ്. മേൽപ്പറഞ്ഞ കണക്കിൽ 
ഏകദേശം 50 ലക്ഷം രൂപയുടെ അനാവർത്തന ചെലവ് പ്രതീക്ഷിക്കുന്നു. 


ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം സംബന്ധിച്ച മെമ്മോറാണ്ടം 


47 എ ഖണ്ഡം ( ബി ) ഉപഖണ്ഡം ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ പ്രാധികാരം 
ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥനായി നിയമിക്കുവാൻ സർക്കാരിനെ അധികാരപ്പെടുത്താൻ 
ഉദ്ദേശിക്കുന്നു. 

- 47 എ ഖണ്ഡം ( സി ) ഉപഖണ്ഡം ഈ ആക്റ്റിന്റെ ആവശ്യങ്ങൾ നടപ്പാക്കുന്നതി 
ലേ ക്കായി ചട്ട ങ്ങൾ ഉണ്ടാ ക്കു ന്ന തിന് സർക്കാരിനെ അ ധി കാ ര പ്പെ ടു ത്താൻ 
ഉദ്ദേശിക്കുന്നു . 

47 ബി ഖണ്ഡം (3 ) -ാം ഉപഖണ്ഡം ഉണങ്ങിയ ചന്ദനമരത്തിന്റെ അല്ലെങ്കിൽ 

( 1) -ാം ഉപ ഖണ്ഡപകാരം ആ മരത്തെ സംബന്ധിച്ച് അനുവാദം ലഭിച്ച 
ചന്ദ ന മ ര ങ്ങൾ മുറിക്കു ന്ന തിനും മാറ്റു ന്ന തിനും വിൽക്കു ന്ന തി നു മുള്ള രീതി 
നിർണ്ണയിക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്തുവാൻ 
ഉദ്ദേശിക്കുന്നു. 


47 സി ഖണ്ഡം ( 1) -ാം ഉപഖണ്ഡം അനുവദിക്കപ്പെട്ടിട്ടുള്ള ചില കേസുകളിൽ ഒരു 
കിലോഗ്രാമിൽ കൂടുതൽ ചന്ദനത്തടി പരിവഹണം നടത്തുന്നതിനോ കൈവശം 
വയ്ക്കുന്നതിനോ പ്രാധികാരം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ ലൈസൻസുകൾ നൽകുന്ന 
കാര്യത്തിലും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മരുന്നുകൾ മുതലായവയുടെ നിർമ്മാണ 
ത്തിനുവേണ്ടി നൂറു ഗ്രാമിൽ കൂടുതൽ ചന്ദനത്തലം കൈവശം വയ്ക്കുന്നതിനും 
പരിവഹണം ചെയ്യുന്നതിനുമുള്ള ലൈസൻസുകളുടെ കാര്യത്തിലും നൽകേണ്ടതായ 
ഫീസിനേയും ഏർപ്പെടുത്തേണ്ട നിബന്ധനകളേയും ഉപാധികളേയും സംബന്ധിച്ച് 
ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു . 

- 47 സി ഖണ്ഡം ( 4) -ാം ഉപഖണ്ഡം പ്രാധികാരം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥന്റെ 
തീരുമാനം വഴി സങ്കടമനുഭവിക്കുന്നഏതൊരാൾക്കും അപ്പീൽ ഫയൽ ചെയ്യുന്നതിനുള്ള 
സമയം നിർണ്ണയിക്കുന്നതിനും അതിന്മേൽ ഉത്തരവുകൾ പാസ്സാക്കുന്നതിനും വേണ്ടിയുള്ള 
ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സർക്കാരിനെ അധികാരപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു . 

47 ഡി ഖണ്ഡം, നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള പരിധിയിൽ കൂടുതൽ അളവ് ചന്ദനത്തടിയോ 
ചന്ദനത്തെലമോ കൈവശമുള്ള ആളുകൾ അങ്ങനെയുള്ള അളവുകൾ ഏതു രീതിയിൽ 
പ്രഖ്യാപിക്കണമെന്നും മടക്കി ഏൽപ്പിക്കണമെന്നുമു ള്ള തിനെ ക്കുറിച്ച് ചട്ടങ്ങൾ 
ഉണ്ടാക്കുന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നു . 

- 47 ഇ ഖണ്ഡം, പ്രാധികാരം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥന്റെമുൻപാകെ 47 ബി 
അല്ലെങ്കിൽ 47 ഡി ഖണ്ഡപ്രകാരം മടക്കി ഏൽപ്പിക്കുന്ന ചന്ദനത്തടിയു ടെയും 
ചന്ദനത്തെലത്തിന്റെയും വിലകൾ നിശ്ചയിക്കുന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്തു 
വാൻ ഉദ്ദേശിക്കുന്നു. 

ഏത് സംഗതികൾ സംബന്ധിച്ചാണോ വിജ്ഞാപനങ്ങൾ അല്ലെങ്കിൽ ഉത്തരവുകൾ 
പുറപ്പെടുവിക്കാവുന്നത് അല്ലെങ്കിൽ ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നത് അവ നടപടിക്രമങ്ങളോ 
സാധാരണമോ ഭരണപരമോ ആയ സ്വഭാവത്തോടുകൂടിയവയോ ആകുന്നു . കൂടാതെ 
ചട്ടങ്ങൾ അവ ഉണ്ടാക്കിയതിനു ശേഷം, നിയമസഭയുടെ സൂക്ഷ്മപരിശോധനയ്ക്ക് 
വിധേയവുമാണ്. ആയതിനാൽ ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം സാധാരണ 
സ്വഭാവത്തോടുകൂടിയതാണ്. 


ബിനോയ് വിശ്വം. 


G . 790/DTP , 


